Kerala Gazette No. 50 dated 23rd December 2014 . 
PART I 


Section iii 


S 


GOVERN 


കരം നൽ 


കന 


KERALA 


വരാ 


MENT OF KE 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 19300 / ലെഗ്.എ2/ 2014/ നിയമം. 


2014 സെപ്റ്റംബർ 3 
തിരുവനന്തപുരം, 

1190 ചിങ്ങം 18 
1936 ഭാദ്രം 12. 


2014 സെപ്റ്റംബർ 3 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബ ര പ്പെടു ത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 60/2014/DTP. 


15 


2014 - ലെ 21 -ാം നമ്പർ ഓർഡിനൻസ് 


2014 - ലെ കേരള മൂല്യവർദ്ധിത നികുതി ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക. 2003- ലെ കേരള മൂല്യ വർദ്ധിത നികുതി ആക്റ്റ് ഇതി നു ശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതിചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും: - ( 1) ഈ ഓർഡിനൻസിന് 2014 - ലെ കേരള 
മൂല്യവർദ്ധിത നികുതി ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 2004 - ലെ 30 -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന്. - 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി 
ആക്ടിന് (2004 - ലെ 30 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 
3 -ാം വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 16 


- 3. 8 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - പ്രധാന ആക്റ്റിന്റെ 8 -ാം വകുപ്പ് ( എ ) 
ഖണ്ഡത്തിൽ, - 


( എ ) (i) -ാം ഉപഖണ്ഡത്തിൽ, - 


- (i) “6 -ാം വകുപ്പ് (2)-ാം ഉപവകുപ്പിൻകീഴിലെ നികുതിയോടൊപ്പം മൊത്തം 
കരാർ തുകയുടെ ആറ് ശതമാനം എന്ന വാക്കുകൾക്ക് പകരം “ മൊത്തം കരാർ 
തുകയുടെ ഏഴ് ശതമാനം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


- ( ii ) ക്ലിപ്തനിബന്ധനയിൽ, “6 -ാം വകുപ്പിലെ (2 ) -ാം ഉപവകുപ്പിൻ 
കീഴിലെ നികു തി യോ ടൊപ്പം മൊത്തം കരാർ തുകയുടെ നാല് 
ശതമാനമായിരിക്കുന്നതാണ് എന്ന വാക്കുകൾക്ക് പകരം “ മൊത്തം കരാർ തുകയുടെ 
അഞ്ച് ശതമാനമായിരിക്കുന്നതാണ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( ബി ) (ii) -ാം ഉപഖണ്ഡത്തിൽ, - 


- (i) “6 -ാം വകുപ്പ്(2) -ാം ഉപവകുപ്പിൻകീഴിലെ നികുതിയോടൊപ്പം മൊത്തം 
കരാർ തുകയുടെ മൂന്ന് ശതമാനം നിരക്കിൽ എന്ന വാക്കു കൾക്ക് പകരം 
“ മൊത്തം കരാർ തുകയുടെ നാല് ശതമാനം നിരക്കിൽ എന്ന വാക്കു ക ൾ 
ചേർക്കേണ്ടതാണ്; 


- (ii ) നാലാം ക്ലിപ്ത നിബന്ധന വിട്ടുകളയേണ്ടതാണ്. 


ഷീലാ ദീക്ഷിത്, 
ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


